i 


Governet of Kerala 

199 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


23rd July 1983 


Vol . XXVIII] Trivandrum , Saturday, 


[ N 781 


1st Sravana 1905 (Saka) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖങ്ങളും ( ബി ) വകുപ്പ് 

പ്രഖ്യാപനം 


നമ്പർ 15644|ി , ബി .3/83/ ററി. എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1983 ജൂലായ് 14 . 
) 

എസ്. ആർ. ഒ. നമ്പർ 927/83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അന്യ 
ച്ഛദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2/4/63ജുഡീഷ്യൽII എന്ന നമ്പ 
വിജഞാപന പ്രകാരം കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തിനായി 
- ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥലമെടുപ്പ 
ആക° s (1962- ലെ 21) അനുസരിച്ചുളള കേന്ദ്രസർക്കാരിന്റെ ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുകയാലും; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക°9 ( 1962- ലെ 21 ) 3 -ാം വകുപ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി സം 
ന്ധിച്ച്1982 മാർച്ച് 5 -ാം തീയതിയിലെ 32033/ ററി . ബി . 2/81 ററി. എഫ്. 
ആൻറ് പി . എന്ന നമ്പർ വിജ° ഞാപനം 1982 മാർച്ച് 11 -ാം തീയതിയിലെ 
171 -ാം നമ്പർ കേരള അസാധാരണ ഗസററിൽ എസ്, ആർ, ഒ . 360/82 എന്ന 
നമ്പരിൽ പ്രസിദ്ധീകരിച്ചിട്ടുളളതിനാലും; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക°s ”. (1962- ലെ 21) 5 -ാം വകുപ്പ് 
(2 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ററർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചതിൽ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെ 
ടുരക്ക ണ്ടതാണെന്ന് കേരള സർക്കാരിനു ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 
33/3044/ B , 


് ഇപ്പോൾ , അതിനാൽ, പസൗതുത ആക°3 ° 6 -ാം വകുപ്പു പ്രകാരം താഴെ 
പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.0812 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ അല്പം 
കുടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത 
കീഴിലും പോസ്ററാഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്ന് 
കേരള സർക്കാർ ഇതിനാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കു 
ന്നതിനുളള ഉത്തരവു വാങ്ങുവാൻ ( പസ്തുത ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം 
കുന്നത്തുനാട് തഹസീൽദാരോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 
പ്രസ്തുത സ്ഥലത്തിന്റെ പ്ലാൻ കുന്നത്തുനാട് 

തഹസീൽദാരുട 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത് എപ്പോൾ വേണമെ 
ങ്കിലും അത് പരിശോധിക്കാവുന്നതുമാകുന്നു . 

പട്ടിക 

ജില്ല എറണാകുളം 
താലൂക്ക്- കുന്നത്തുനാട് 

വില്ലേജ്_രായമംഗലം 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വേ നമ്പർ വിവരണം വിസ്തീർണ്ണം ഹെക്ടറിൽ 
578/1 എ 5 പുരയിടം 

0.0220 
578/1 എ 6 

0.0456 
582/1-6-3 

0.0097 
582 /1-6-4 

0. 0039 


#as= 


ആകെ 


0.0812 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

വി , എ . അഗസ്റ്റിൻ, 
ഗവൺമെൻറ് അഡീഷണൽ സെക്രട്ടറി . 


വിശദീകരണക്കുറിപ്പ് * 
( ഇത് ( പഖ്യാപനത്തിന്റെ ഭാഗമല്ല . 

എന്നാൽ പൊതു ഉദ° ദേശം 
വെളിപ്പെടുത്തുന്നതിനുള° ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963 - ലെ 214/63ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കന്ദസർക്കാരിൻറ ആവശ്യത്തിലേക്ക 

സ്ഥലം വിലയ്ക്കെടുക്കാനുളള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള 
സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത് കീഴില്ലം പോസ്ററാഫീസ് 
കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടു 
ളളതും ആകുന്നു . 

ഈ ( പ്രഖ്യാപനം മേൽ പറഞ്ഞ ആവശ്യത്തിനുദ° ദേശിച്ചുകൊണ്ടുളളതാണ് . 


FRINTED AND PUPLIBHED BY THE 8. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983 


Reg. No. KL/TV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ) Trivandrum , Saturday , 


23rd July 1983 

TNo. 782 
1st Sravana 1905 ( Saka) 


കേരള സർക്കാർ 


ഗതാഗതവും, മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 15795/ ററി , ബി .3/ 83 /ററി ,എഫ് ആൻറ ° പി . 

തിരുവനന്തപുരം, 1983 ജൂലായ് 14 . 
എസ്. ആർ. ഒ . നമ്പർ 928/ 83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം അനു 
ച്ചേദം (1) -ാം ഖണ്ഡംമുലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി1963 മേയ് 31-ാം തീയതിയിലെ 2 | 4|63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച്, 

1961- ലെ കേരള 

സ്ഥല 
മെടുപ്പ് ആക്ററ് (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ 
ചുമതലകൾ കേരള സർക്കാരിനെ, അവരുടെസമ്മതത്തോടുകൂടി രമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന 
അതായത് പനമരം പോസ്ററാഫീസ് കെട്ടിടവും കമ്പിത്തപാൽ വകുപ്പ് 
സ്ററാഫ് ക്വാർട്ടേഴ്സും നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ ആവശ്യ 
മുണ്ടാകാനിടയുണ്ടെന്നോ: കേരള സർക്കാരിന് തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാപേർക്കും 
പ്രസ്തുത ആട്3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകളനു 
സരിച്ച് ഇതിനാൽ നരികുന്നു . 

33/3045/ J 


ഉ 


പട്ടിക 


ജില്ല വയനാട് , 

താലൂക്ക - മാനന്തവാടി , 
വില്ലേജ്അല്ലെങ്കിൽ അംശവും ദേശവും - കുപ്പത്തോട്. 

(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
ആർ.എസ്.നമ്പർ, 732 (ഭാഗം) ആർ ഡി.സി. 

0.1578 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

വി , എ . അഗസ്ററിൻ, 
യൽമെഷം* അഡിഷണൽ സെക്യം1 , 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം 

വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2| 4|63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനം മൂലം ഈ സംസ്ഥാനത്ത് കേന്ദ് സർക്കാരിൻറ 

ഉപ് 
യോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള 
അധികാരം ? - 

കേരള 
സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു . ആവശ്യത്തിന് അതായത് 
പനമരം പോസ്ററാഫീസ് കെട്ടിടവും പി . ആൻ.ടി. സ്ററാഫ് ക്വാർട്ടേ 
ഴ്സും നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യ 
പ്പെട്ടിട്ടുളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRE88, 

TRIVANDRUST, 1983. 


Reg. No. LT / 13 


Government of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


23rd July 1993 
Vol. XXVID ] Trivandrum , Saturday 

No. 785 . 
1st Sravana 1905 (Saka) 


NOTIFICATION 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDABIES Act, 1961 
No. G. O. Rt. 318 /83 /W & P 

20th July 1983 
Whereas the Government have directed the survey of lands comprised 
in survey numbers noted below it is hereby notified under subsection 
( 1) of section 6 of the Kerala Survey and Boundaries Act, 1961, that 
survey operation will be started in the village soon and the survey 
numbers of the village noted below willbe demarcated and surveyed ;and that 
every person claiming to be interested in the registered lands situated within 
or adjoining the undermentioned lands is hereby invited to 

attend 
immediately either in person or by agent on the Surveyor employed in the 
locality and also from time to time when called upon for the purpose of 
pointing out the boundaries and supplying information in connection 
therewith . 

Under subsection (2 ) of section 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in the said 
lands. 

Under subsection ( 3) of section 6 of the above said Act, all the registered 
holders are hereby required : 
( a ) to clear within 15 days by cutting down or removing any trces 

jungle, fences, standing crops or other material obstruction 
the boundaries or other lines, the clearance of which may be 

necessary for the purposes of survey ; and 
33 / 3048/B . 


(b ) to provides labour ſat such time and for such periods 
as may 

from time to timebe required by furnishing flag holders and 

chainmen ; and 
(c ) to provide suitable survey marks and otherwise to give such 

assistance in the survey as may be demanded under the said Act 

or the rules made thereunder . 
If any person fails to comply with these requisitions under clauses (a ) 
co (c) mentioned above, the work will be got done by employing hired 
labour and the cost thereof will be recovered from the defaulters as provided 
In the Act and rules made thereunder . 


DETAILS OF LANDS 


District. - Quilon . 


Taluk. - Kottarakara 


Village. - Pavithreswaram 


Survey Nos.- 289 

290 
291 
308 
307 
315 
309 
310 
240 
257 
253 


Punalur. 


(Sd . ) 
Special Tahsildar, (L.A.) 

K. I. P. No.V. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TEIVANDRUM , 1983. 


.. 


Week Europea 


Governancat of Kerala 

1983 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVIII ) Trivandrum , Saturday, 


23rd July 1983 

[No. 783 
1st Sravana 1905 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports: (Transport B ) Department 

NOTIFICATION 
► No. 11249/ TB2/83/ TF & P . 

Dated , Trivandrum , 13th May 1983 
S.R.O.No.929 /83.- Whereas in exercise of the powers conferred by 
clause (1) . of Article 258 ofthe Constitution of India , the President has 
in Notification No. 2 /4 /63/ Judl. Il dated 31-5-1963 entrusted the Govern 
ment of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to the acquisition of lands for the purpose of the Union in the 
State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , 

wit for doubling rail track between 
Chalakudy and Angamaly Railway Stations ; 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of absection (1 ) of section 3 of 
the said Act . 

Under subsection (4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of section 5 of 
the Act shall not apply to this case. 

33/3046/83 


1 


to 


2 


SCHEDULE 


District - Trichur . 
Taluk — Mukundapuram . 

Village - Muringoor Thekkummury . 
(Block No. - 273) 

( The extent given is approximate) 
Sy.No. - 645 / 2 part 
Classification - Dry land 
Extent in 0.0060 . 


Explanatory Note 
( This is not part of the notification , but is intended to bring out 
the general purport.) 

The President of India has in notification No. 2 /4 /63/ Judl. II dated 
31-5-1963 entruste Government of Kerala with their consent, the 
powers to acquire lands for the use of Central Government in the State and 
it appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz . for doubling of rail track between 
Chalakudy and Angamaly . 

This notification is intended for the above purpose . 

എസ്. ആർ. നമ്പർ 929/83 . ഇൻഡ്യൻ ഭരണഘടനയുടെ 258-ാം 
അനുച്ഛേദം(1) -ാം ഖൺഡംമൂലം നല്കപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി 31-5-1963 -ാം തീയതിയിലെ് 2/4/63 ജുഡീഷ്യൽ II എന്ന 
മ്പർ വിജ്ഞാപനംമൂലം, കേരള സംസ്ഥാനത്ത്യൂണിയന്റെ ആവശ്യത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള സ്ഥല 
മെടുപ്പ്ആക°9 ° (1962 - ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകുടി ഭരമേല്പിച്ചിരിക്കുന്നതി , 
നാലും 

താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത 
ചാലക്കുട-അങ്കമാലി റയിൽവേ സ്റേറഷനുകൾക്കിടയ്ക്കുളള റയിൽപ്പാത 
ഇരട്ടിപ്പിക്കുന്നത് ന ആവശ്യമുണ്ടെന്നോആവശ്യമുണ്ടായേക്കാമെന്നോ കേരള 
സർക്കാരിന് തോന്നുന്നതിനാലും ; 

ഇപ്പോൾ, അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാ 
പർക്കം പസ്തുത ആക്ററ് 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിലെ വ്യവ 
സ്ഥകള ച്ച് ഇതിനാൽ നൽകുന്നു . 

( പസ്തുത ആക്ററ° 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക° ററ് 
പ്പിലെ വ്യവസ്ഥകൾ 

ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ 
നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 


5 -ാം വകു 


3 


പട്ടിക 


ജില്ല -തൃശ്ശൂർ. 
താലൂക്ക് മുകുന്ദപുരം. 

വില്ലേജ് -മുരിയൂർ തെക്കുംമുറി. 
( ബ്ലോക്ക് നമ്പർ-273) 
( സുമാർ വിസ്തീർണ്ണമാണ് നല്കിയിരിക്കുന്നത്.) 


സർവ്വ നമ്പർ -645/ 2 ഭാഗം. 
തരംതിരിക്കൽ -പുരയിടം. 
വിസ്തീർണ്ണം -0.0060 ഹെക്ടാർ, 


വിശദീകരണക്കുറിപ്പ 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉട ° ദേശം വെളി 
പ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ (പ്രസിഡൻറ ° 31-5-1963 - ലെ 2 /4/ 63/ ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ ° ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി 

വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ 
അവരുടെ സമ്മതത്തോടുകൂടി രമേല്പ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ 
പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത 

ചാലക്കുടി, 
അങ്കമാലി റയിൽവേ സ്റേറഷനുകൾക്കിടയിലുളള റെയിൽപ്പാലം ഇരട്ടിപ്പി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് സംസ്ഥാനസർക്കാരിനം 

ബോദ°ധ്യപ്പെട്ടിട്ടു 
ളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുളളതാണ് ഈ വിജ്ഞാപനം, 


By order of the Governor , 

V. A. AUGUSTINE , 
Additional Secretary to Godornment . 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRU - 1983, 


